Reg . No. രജി. നമ്പർ 
KL/ TV ( N ) / 12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


VGOVERNYA 


MENT OF 


KERAL 


त्यापन 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No . 


22nd December 2009 
2009 ഡിസംബർ 22 

1st Pousha 1931 
- 1931 പൌഷം 1 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേലപരസ്യം 


നമ്പർ എ . ഇ .(4) 612 / 2002. 

2009 നവംബർ 25. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി എറണാകുളം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ( കൃ ഷി ) താഴെ പറയുന്ന 
വാഹനം ഇപ്പോൾ ഗ്യാരേജ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഏത് 
നില യിലാണോ അതേ നില യിൽ ഈ ഓഫീസിൽ വച്ച് 
ലേലം/ ദർഘാസ് നിബന്ധനകൾക്ക് വിധേയമായി വിൽപ്പന 
നടത്തുന്നതാണ്. 


പകൽ 3 മണിക്കു മുമ്പ് കിട്ടത്തക്കവിധം സമർപ്പിക്കേണ്ടതാണ്. 
യാതൊരു കാരണവശാലും വൈകി കിട്ടുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. 
- ദർഘാ സു കൾ സമർപ്പിക്കുന്ന ക വ റിന്റെ പുറത്ത് 
കെ . എൽ. 01 ബി KL0 - 922 ട്രാക്ടർ വാങ്ങി ക്കു ന്ന 
തിനുളള ദർഘാസ് എന്ന് എഴുതേണ്ടതാണ്. ദർഘാസുകൾ 
കിട്ടികഴിഞ്ഞാൽ നിശ്ചിത ദിവസം പരസ്യലേലവും ഉണ്ടായിരി 
ക്കുന്നതാണ്. ലേലത്തിൽ പങ്കുകൊളളാൻ ആഗ്രഹിക്കുന്നവർ 
മേൽകാണിച്ച തുക നിരതദ്രവ്യം പണമായി അടയ്ക്കേണ്ടതാണ്. 


വാഹനത്തിന്റെ നമ്പർ - കെ .എൽ. 01 . 922 ട്രാക്ടർ. 


നിരതദ്രവ്യം - രൂപ 1,000. 


ടെണ്ടർ ഫോറത്തിന്റെ വില രൂപ 300+ 12 .5 % വാറ്റ് + 1 % സെസ്സ്. 
ലേലത്തീയതിയും സമയവും - 30 - 12 - 2009, 3.30 മണി. 

ദർഘാ സു കൾ നൽകു വാൻ ആഗ ഹി ക്കു ന്ന വർ 
അപേക്ഷ നൽകി ദർഘാസ് പത്രം വാങ്ങി പൂരിപ്പിച്ച് 
നിരതദവ്യം എറണാകുളം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, വൈറ്റില പേർക്ക് വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
ആയി അടക്കം മുദ്രണം ചെയ്ത കവർ നിശ്ചിത ദിവസം 


- പരസ്യലേലം കഴിഞ്ഞാൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
ലേല ത്തിലോ ദർഘാ സിലോ ഏറ്റവും കൂടു തൽ തുക 
കാണിക്കുന്ന ആളിന്റെ പേരിൽ ലേലം സ്ഥിരപ്പെടുത്തുന്നതാണ്. 
ടിയാൻ സംഖ്യയുടെമൂന്നിൽ ഒരുഭാഗം അപ്പോൾതന്നെ അടച്ച് 
രസീത് വാങ്ങേണ്ടതുമാണ്. ബാക്കി തുകയും നികുതികളും 
ലേലം/ ദർഘാസുകൾ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് ലഭിച്ച് 
ഒരാഴ്ചയ്ക്കകം അടച്ച് വാഹനം സ്വന്തം ചെലവിൽ നീക്കം 
ചെയ്യേണ്ടതാണ്. ഈ നിബന്ധനകൾ ലംഘിക്കപ്പെട്ടാൽ 
നിരതദ്രവ്യവും അടച്ച തുകയും സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുകയും ഇതുമൂലം സർക്കാരിന് വരുന്ന നഷ്ടം ടിയാനിൽ 
നിന്നും ഈടാക്കുകയും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുന്ന 
തുമാണ്. 


Gaz. No .50 /2009 /DTP (Agriculture). 


166 


KERALA GAZETTE 


[PART III 


നില വിലു ളള ലേലസംബന്ധ മായ എല്ലാ സർക്കാർ 
നിയമങ്ങളും ഈ ലേലം/ ദർഘാസിനും ബാധകമായിരിക്കും. 
ലേലം യാതൊരു കാരണവും കൂടാതെ മൊത്തമായോ ഭാഗിക 
മായോ മാറ്റിവയ്ക്കുന്നതിനോ സ്ഥിരപ്പെടുത്തുന്നതിനോ ഉളള 
അധികാരം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ 
നിക്ഷിപ്തമായിരിക്കും. ലേലം/ദർഘാസ് ദിവസം അവധിയാ 
യാൽ അടുത്ത പ്രവൃത്തി ദിവസം ലേലം നടത്തുന്നതാണ്. പര 
സ്യത്തിൽ ഉൾപ്പെടുത്തിയ വാഹനം പ്രവൃത്തിദിവസങ്ങളിൽ ഈ 
ഓഫീസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാവുന്നതാണ്. ദർഘാസ് 
പ്രതികകൾ അന്നേ ദിവസം ഒരു മണി വരെ 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രതികയുടെ വില യാതൊരു 
കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ല . കൂടുതൽ വിവരങ്ങൾ 
ഈ ഓഫീസിൽ നിന്നും നേരിട്ട് അറിയാവുന്നതാണ്. 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
വൈറ്റില , എറണാകുളം. 


- ( ഒപ്പ്) 
അസിസ്റ്റന്റ് 
- എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി). 


പുനർ ദർഘാസ് പരസ്യം 


6. ദർ ഘാ സുകൾ സമർപ്പിക്കുന്നതിനു മുൻപായി 

വിപണനത്തിനു സൂക്ഷിച്ചിരിക്കുന്ന സാധനത്തിന്റെ 
ഗുണനിലവാരം ഉറപ്പു വരുത്തേണ്ടതാണ്. 
7. ദർഘാസുകൾ സമർപ്പിച്ചവർക്ക് ഒരിക്കൽകൂടി അവസരം 
ലഭിക്കുന്നതിനായി തൽസമയം ഹാജരുള്ളവരെമാത്രം 
ഉൾപ്പെടുത്തി 3.30- ന് ഒരു ലേലം കൂടി നടത്തുന്നതാണ്. 
8. 12 - 1 - 2010 - ന് 3 മണിവരെ ലഭിച്ച ദ ർ ഘാ സുകൾ 
-അന്നേദിവസം തന്നെ ലേലശേ ഷം തൽ സമയം 
ഹാജരുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും 
ലേലത്തുക യോ ദർഘാസ് തുകയോ ഏതാണ് 
കൂടുതൽ എന്ന്തൃപ്തികരമായി ബോദ്ധ്യപ്പെടുന്നപക്ഷം 
ആയത് വയനാട് ജില്ലാ ( പിൻ സിപ്പൽ കൃഷി 
ഓഫീസറുടെ അംഗീകാരത്തിന് വിധേയമായി 
താൽക്കാലികമായി സ്വീകരിക്കുന്നതുമാണ്. 
ദർഘാസ്/ ലേലം ഉറപ്പിച്ചു കിട്ടിയ വ്യക്തി ആകെ 
തുകയുടെമൂന്നിൽ ഒരു ഭാഗം അന്നുതന്നെ ഓഫീസിൽ 
അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. അല്ലാത്തപക്ഷം 
നിരതദവ്യം സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും 

ഉറപ്പിച്ച ലേലം/ ദർഘാസ് റദുചെയ്യുന്നതുമായിരിക്കും. 
10. സർക്കാരിൽനിന്ന് അറിയിപ്പ് കിട്ടിയാൽ ലേലം/ ദർഘാസ് 
ഉറപ്പിച്ച വ്യക്തി സൂക്ഷിച്ചിട്ടുള്ള സാധനം തൂക്കി 
വില മുഴുവനായും അടച്ച് 15 ദിവസത്തിനകം സാധനം 

സ്റ്റോറിൽ നിന്നും നീക്കംചെയ്യേണ്ടതാണ്. 
11. മേൽപകാരം ചെയ്യാത്ത പക്ഷം ഉൽപ്പന്നം പുനർ 

ലേലത്തിന് വയ്ക്കുന്നതും ആ യത് മുഖ ന 
സർക്കാരിനുണ്ടാകുന്ന സകല കഷ്ടനഷ്ടങ്ങൾക്കും 
ലേലക്കാരൻ ഉത്തരവാദിയായിരിക്കുന്നതുമാണ്. ലാഭമാണ് 
ഉണ്ടാകുന്നതെങ്കിൽ ആയതിന് അവകാശ 
മുണ്ടായിരിക്കുന്നതല്ല. 
12 . യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസ്/ ലേലം 
നിരസിക്കുന്നതിനുള്ള അധികാരം ചീങ്ങേരിഎക്സ്റ്റൻഷൻ 

ീം കൃഷി ഓഫീസർക്ക് ഉണ്ടായിരിക്കുന്നതും ആയത് 
ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു . 
13 . ഏതെങ്കിലും കാരണവശാൽ 12 - 1 - 2010 - ന് അവധി 

ആ യാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത 
സമയത്ത് മേൽകാര്യങ്ങൾ നടത്തുന്നതാണ്. കൂടുതൽ 
വിവരങ്ങൾ പ്രവൃത്തിദിവസങ്ങളിൽ ഈ ഓഫീസിൽ 
നിന്നും നേരിട്ടറിയാവുന്നതാണ്. 


- (1) 
നമ്പർ സി . ഇ .എസ് . 31/ 2009 . 


2009 നവംബർ 23. 


അമ്പലവയൽ ചീങ്ങേരി എക്സ്റ്റൻഷൻ സ്കീമിൽനിന്നും 
2008 - 09 സാമ്പത്തിക വർഷം വിളവെടുത്ത 580 കി . ഗ്രാം 
(അഞ്ഞൂറ്റിഎൺപത് കിലോഗ്രാം) ഉണക്ക കുരുമുളക് ദർഘാസ് 
പരസ്യവും പൊതുലേലവും വഴി 2010 ജനുവരി 12 -ാം തീയതി 
ഈ സ് കീമിലെ ഓഫീസിൽ വച്ച് വിപണനം 
നടത്തുന്നതാണ്. ദർഘാസിലും ലേലത്തിലും പങ്കെടുക്കുവാൻ 
താൽപ്പര്യമുള്ളവരിൽനിന്നും നിലവിലുള്ള ചട്ടങ്ങൾക്ക് 
വിധേയമായി നിശ്ചിത ഫോറത്തിൽ ആലേഖനം ചെയ്ത 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


നിബന്ധനകൾ 


1. ദർഘാസ് ഫോമുകൾ 12 - 1- 2010 വരെയുള്ള എല്ലാ 

പ്രവൃത്തി ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ക്ക് 1 മണിവരെ 
അമ്പലവയൽ ചീങ്ങേ രി എക്സ്റ്റൻ ഷ ൻ സ്കീം 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച 
ദർഘാസ് ഫോമുകൾ 12 - 1 - 2010 - ന് 3 മണിവരെ ടി 
ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. 
2. ഓരോ ദർഘാസിനോടൊപ്പവും നിരതദ്രവ്യമായി 1,000 
( ആയിരം ) രൂപ പണമായി ഈ ഓഫീസിൽ 
കെട്ടിവയ്ക്കേണ്ടതാണ്. 


14 . സാധാരണ എല്ലാ സർക്കാർ ദർഘാസ്/ ലേലത്തിനുള്ള 

വ്യവസ്ഥകൾ ഇതിനും ബാധകമാണ്. 


3. ദർഘാസിന്റെ പുറത്ത് കുരുമുളക് വാങ്ങുന്നതിനുള്ള 
ദർഘാസ് എന്നെഴുതുകയും സമർപ്പിക്കുന്ന വ്യക്തിയുടെ 
ശരിയായ മേൽ വിലാസമെഴുതി ആയത് സീൽ 
ചെയ്തിരിക്കുകയും വേണം. 
4. ദ ർ ഘാ സിൽ ഒരു കിലോ കുരുമുളകിന്റെ വില 

അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 
5. വിലയ്ക്കു പുറമേ വിൽപ്പന നികുതി ഈടാക്കേണ്ട 
താണെങ്കിൽ ആയത് ദർഘാസ് ഉറപ്പിച്ചുകിട്ടിയ 
വ്യക്തിയിൽ നിന്നും ഈടാക്കേണ്ടതാണ്. 


നമ്പർ സി. ഇ .എസ് . 32/ 2009. 

2009 നവംബർ 23. 
അമ്പലവയൽ ചീങ്ങേരി എക്സ്റ്റൻഷൻ സ്കീമിൽനിന്നും 
| 2008 - 09 സാമ്പത്തിക വർഷം വിളവെടുത്ത 24330 കി. ഗ്രാം 
( ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത് കിലോഗ്രാം) ഉണക്ക 
റോബസ്റ്റഉണ്ടക്കാപ്പി ദർഘാസ് പരസ്യവും പൊതുലേലവുംവഴി 
2010 ജനുവരി 7 -ാം തീയതി ഈ സ്കീമിലെ ഓഫീസിൽ വച്ച് 
വിപണനം നടത്തുന്നതാണ്. ദർഘാസിനും ലേലത്തിനും 
പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവരിൽനിന്നും നിലവിലുള്ള 
ചട്ടങ്ങൾക്ക് വിധേയമായി നിശ്ചിത ഫോറത്തിൽ ആലേഖനം 
ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


22nd DEC . 2009 ] 


AGRICULTURE DEPARTMENT 


167 


നിബന്ധനകൾ 
1. ദർഘാ സ് ഫോമുകൾ 7 - 1- 2010 വരെയുള്ള എല്ലാ 

പവ്യത്തി ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിവരെ 
അമ്പലവയൽ ചീങ്ങേരി എക്സ്റ്റൻഷൻ സ്കീം 
ആ ഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച 
ദർഘാസ് ഫോമുകൾ 7 - 1 -2010 - ന് 3 മണിവരെ ടി 
ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. 


9. ദർഘാ സ് / ലേലം ഉറപ്പിച്ചു കിട്ടിയ വ്യക്തി ആകെ 
തുകയുടെമൂന്നിൽ ഒരു ഭാഗം അന്നുതന്നെ ഓഫീസിൽ 
അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. അല്ലാത്ത പക്ഷം 
നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും ഉറപ്പിച്ച് 
ലേലം/ദർഘാസ് റദുചെയ്യുന്നതുമായിരിക്കും. 


10 . സർക്കാരിൽനിന്ന് അറിയിപ്പ് കിട്ടിയാൽ ലേലം/ദർഘാസ് 

ഉറപ്പിച്ച വ്യക്തി സൂക്ഷിച്ചിട്ടുള്ള മുഴുവൻ കാപ്പിയും 
തൂക്കി വില മുഴുവനായും അടച്ച് 15 ദിവസത്തിനകം 
സാധനം സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. 


11. മേൽപകാരം ചെയ്യാത്ത പക്ഷം ഉൽപ്പന്നം പുനർ 

ലേലത്തിന് വെയ്ക്കുന്നതും ആയത് മുഖന 
സർക്കാരിനുണ്ടാകുന്ന സകല കഷ്ടനഷ്ടങ്ങൾക്കും 
ലേലക്കാരൻ ഉത്തരവാദിയായിരിക്കുന്നതുമാണ്. ലാഭമാണ് 
ഉണ്ടാകുന്നതെങ്കിൽ ആയതിന് അവകാശ 
മുണ്ടായിരിക്കുന്നതല്ല . 


2. ഓരോ ദർഘാസിനോടൊപ്പവും നിരതദ്രവ്യമായി 11,000 
( പതിനൊന്നായിരം) രൂപ പണമായി ഈ ഓഫീസിൽ 

കെട്ടിവെയ്ക്കേണ്ടതാണ്. 
3. ദർഘാസിന്റെ പുറത്ത്ഉണ്ടക്കാപ്പി വാങ്ങുന്നതിനുള്ള 
ദർഘാസ്എന്നെഴുതുകയും സമർപ്പിക്കുന്ന വ്യക്തിയുടെ 
ശരിയായ മേൽവിലാസമെഴുതി ആ യത് സീൽ 
ചെയ്തിരിക്കുകയും വേണം. 
4. ദർഘാസിൽ ഒരു കിലോഗ്രാം ഉണ്ടക്കാപ്പിയുടെ വില 

അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 
5. വിലയ്ക്കു പുറമേ വിൽപന നികുതി ഈടാക്കേണ്ട 
താണെങ്കിൽ ആയത് ദർഘാസ് ഉറപ്പിച്ചുകിട്ടിയ 

വ്യക്തിയിൽനിന്നും ഈടാക്കേണ്ടതാണ്. 
6. ദർഘാ സുകൾ സമർപ്പിക്കുന്നതിനു മുൻപായി 

വിപണനത്തിനു സൂക്ഷിച്ചിരിക്കുന്ന ഉണ്ടക്കാപ്പിയുടെ 
ഗുണനിലവാരം ഉറപ്പു വരുത്തേണ്ടതാണ്. 
7 . ദർഘാസുകൾ സമർപ്പിച്ചവർക്ക് ഒരിക്കൽകൂടി അവസരം 

ലഭിക്കുന്നതിനായി തൽസമയം ഹാജരുള്ളവരെമാത്രം 
ഉൾപ്പെടുത്തി 3.30 - ന് ഒരു ലേലം കൂടി നടത്തുന്നതാണ്. 
8. 7 - 1 -2010 - ന് 3 മണിവരെ ലഭിച്ച ദർഘാസുകൾ 
അന്നേദിവസം തന്നെ ലേലശേഷം തൽ സമയം 
ഹാജരുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും 
ലേലത്തുകയോ ദർഘാസ് തുകയോ ഏതാണ് കൂടുതൽ 
എന്ന്തൃപ്തികരമായി ബോദ്ധ്യപ്പെടുന്നപക്ഷം ആയത് 
വയനാട് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ 
അംഗീകാരത്തിന് വിധേയമായി താൽക്കാലികമായി 
സ്വീകരിക്കുന്നതുമാണ്. 


യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസ്/ ലേലം 
നിരസിക്കുന്നതിനുള്ള അധികാരം ചീങ്ങേരി എക്സ്റ്റൻഷൻ 

ീം കൃഷിഓഫീസർക്ക് ഉണ്ടായിരിക്കുന്നതും ആയത് 
ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു . 


13. ഏതെങ്കിലും കാരണവശാൽ 7 - 1- 2010 - ന് അവധി 

ആ യാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത 
സമയത്ത് മേൽകാര്യങ്ങൾ നടത്തുന്നതാണ്. കൂടുതൽ 
വിവരങ്ങൾ പ്രവൃത്തിദിവസങ്ങളിൽ ഈ ഓഫീസിൽ 
നിന്നും നേരിട്ടറിയാവുന്നതാണ്. 


14 . സാധാരണ എല്ലാ സർക്കാർ ദർഘാസ്/ ലേലത്തിനുള്ള 

വ്യവസ്ഥകൾ ഇതിനും ബാധകമാണ്. 


ചീങ്ങേരി എക്സ്റ്റൻഷൻ സ്കീം , 
അമ്പലവയൽ. 


( ഒപ്പ്) 
അഗ്രികൾച്ചറൽ ഓഫീസർ. 


